© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


ക്ക 


സ് 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


r " } 17 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


27th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


3347 


( 15 ) 


Tirur Taluk 


നമ്പർ ബി3-5619 2020 . 


2020 ഡിസംബർ 15 . 


പരസ്യം 


( 1 ) 


നമ്പർ ജി1-13039 2020 . 


2020 ഡിസംബർ 21 . 


തിരൂർ 


താ ലൂ ക്കിൽ 


കുറു മ്പ ത്തൂ ർ 


വില്ലേ ജിൽ 


നിലമ്പൂർ താലൂക്കിൽ തിരുവാലി വില്ലേജിൽ സഫിയ , 
പത്തു തറ വീട് , കൂരിയാടം പൊയിൽ , പുന്നപ്പാല പി . ഒ . 
എന്നവർ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ സഹോദരൻ 
മെ ഹ ബൂബ് എന്ന യാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 25-1-2019 - ന് മരിച്ചുപോയെന്നും പരേതയ്ക്ക് മക്കൾ ഇല്ല 
എന്നും പരേതയുടെ അവകാശികളായി ആറ് പേർ മാത്രമാണു 
ള്ളതെന്നും പരേതയുടെ ഭർത്താവ് ടി . കെ . കുഞ്ഞാലിക്കുട്ടി 
എന്ന യാൾ 11-11-2006 - ലും പരേത യുടെ മാതാ പിതാക്കൾ 
പരേതയുടെ മരണത്തിന് മുൻപും മരണപ്പെട്ടിട്ടുണ്ട് എന്നും 
അറിവായിരിക്കുന്നു . 


യൂസഫ് , കെ . , കോട്ടക്കുളത്ത് ഹൗസ് , പുത്ത ന ത്താണി , 
പുന്ന ത്തല എന്നയാൾ മരിച്ചു പോയെന്നും പരേ തന്റെ 
അവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നായി അ വ കാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ മുഹമ്മദ് 
ഷമീർ , 

കോട്ട ക്കു ളത്ത് ഹൗസ് സമർപ്പിച്ച് 
അപേക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 


ക . , 


അന്വേഷണം നടത്തിയതിൽ ടിയാൻ 4-2-2019 -ാം തീയതി 


ക്രമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


മരിച 

ിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 5 ( അഞ്ച് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ 


ബം 


1 


ആയിഷക്കുട്ടി 


സഹോദരി 


73 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


2 


ഉണ്ണിക്കോയ 


സഹോദരൻ 


67 


1 


ഷരീഫ . പി . 


3 


50 


മെഹബൂബ് 


66 


ഭാര്യ 


2 


മുഹമ്മദ് ഷമീർ , കെ . 


മകൻ 


33 


4 


പത്തുതറ മുക്താർ 


62 


3 


മുഹമ്മദ് സഫീർ 


26 


5 


നദീറ 


സഹോദരി 


60 


4 


മുഹമ്മദ് ഷഹീർ 


20 


>> 


6 


സാബിറ 


49 


5 


മുഹമ്മദ് ഷാഹിദ് , കെ . 


13 


>> 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മ ള്ള പക്ഷം 

പരസ്യം ഗസറ്റിൽ 


ന 


മേൽ പ്പറ ഞ്ഞ വ രാ ണ് മുസ്ലീം പിന്തുടർച്ചാ വ കാശ 
നിയമപ്രകാരം പരേതയായ സഫിയ എന്നവരുടെ അവകാശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം നിലമ്പൂർ 
തഹ ശീൽ ദാർ 

മുമ്പാക ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി 

കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പ്രസിദ്ധപ്പെ ടു ത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തിരൂർ തഹശീൽദാർ മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി ക ഴിഞ്ഞാ തപാൽ മാർഗ്ഗ മാ യോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
നിലമ്പൂർ . 


തഹശീൽദാർ . 


( 2 ) 


നമ്പർ ജി1-12894 2020 . 


2020 ഡിസംബർ 21 . 


തിരുത്തൽ പരസ്യം 


തിരൂർ 


താ 


ാ ലൂ 


ക്കിൽ 


നിറ മ രു തൂർ 


വില്ലേ ജിൽ 


നമ്പർ ബി3-9096 2020 . 


2020 ഡിസംബർ 30 . 


ജമീല , എം . , വരിക്കോടൻ ഹൗസ് , രണ്ടത്താണി പി . ഒ . 


11-8-2020 - ലെ ( വാല്യം 3 , ഭാഗം III ) 32 -ാം നമ്പർ കേരള 
ഗസറ്റിൽ ( കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 5773 - ൽ ബി3-9096 2019 ആയി പ്രസിദ്ധപ്പെടുത്തിയ 
മേൽ നമ്പർ പരസ്യത്തിൽ മരണപ്പെട്ട മോഹൻ രാജ , എ . സി . 
എന്നയാളുടെ മരണ തീയതി 25-5-2018 ആയി ചേർത്തത് 
22-5-2018 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


എന്നവർ മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്ന തി നായി അവ കാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേത യുടെ മകൾ ആദില , വി . , 
വരു ക്കോ ടൻ ഹൗസ് , മാറാ ക്കര എന്ന വർ സമർപ്പിച്ച 


അപേക്ഷയിൻ മേ ൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 


അന്വേഷണം നടത്തിയതിൽ ടിയാൾ 14-10-2016 -ാം തീയതി 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 


മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 6 ( ആറ് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നിലമ്പൂർ . 


തഹശീൽദാർ . 


111 


3348 


KERALA GAZETTE 


[ [ PART III 


പേര് 


കമ 


വയസ് 


പേര് 


പരേതയുമായുള്ള 


കമ 


വയസ് 


പരേതനുമായുള്ള 


നമ്പർ 


നമ്പർ 


ബന്ധം 


ബസം 


1 


1 


62 


മറിയം , കെ . ടി . പി . 


മാതാവ് 


68 


ഭാര്യ 


ഉമ്മു സൽമ , വി . 
അയൂബ് ഫൈസൽ 


2 


മകൻ 


42 


2 


അലി , വി . 


ഭർത്താവ് 


61 


3 


39 


അക്ബർ അലി , എം . കെ . 


3 


അജ്മൽ , വി . 


മകൻ 


30 


4 


37 


അബ്ദുൽ സലീം , എം . കെ . 


4 


അക്മൽ , വി . 


26 


5 


ഷബീർ അലി , എം . കെ . 


34 


5 


ആജില , വി . 


മകൾ 


25 


6 


ഷമീം 


31 


6 


ആദില , വി . 


25 


7 


അബ്ദുൾ റസാക്ക് 


28 


>> 


8 


ജസീം , എം . കെ . 


25 


അവ കാശ 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
സർട്ടി ഫിക്കറ്റ് 

കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തിരൂർ തഹശീൽദാർ മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി 

കഴിഞ്ഞാ ത പാൽ മാർഗ്ഗ മായോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഈ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം 

പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തിരൂർ തഹശീൽദാർ മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മാ യോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ ജി1-4681 ; 2019 . 


2020 ഡിസംബർ 21 . 


( 6 ) 


നമ്പർ ജി1-1304212020 . 


2020 ഡിസംബർ 21 . 


അവ ക  ാ ശ 


തിരൂർ താ ലൂ ക്കിൽ 

തല ക്കാട് 

വില്ലേ ജിൽ 
മണികണം ദാസ് , ചെറിയമുണ്ടത്ത് ഹൗസ് , മാങ്ങാട്ടിരി പി . ഒ . 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചു കിട്ടു ന്ന തി നായി 

സർട്ടി ഫിക്കറ്റ് 
ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പ രേ തന്റെ മകൻ സനൽ ദാ സ് , 
ചെറി യ മു ണ്ടത്ത് ഹൗസ് , 

എന്ന യാൾ 

സമർപ്പിച്ച 
അപേക്ഷയിൻ മൽ ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 3-7-2019 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരൂർ താ ലൂ ക്കിൽ നിറ മ രു തൂർ 

വില്ലേ ജിൽ 
മോഹനൻ , വടക്കുംകര ഹൗസ് , ആലിൻചുവട് , നിറമരുതൂർ 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അ വ കാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ മകൾ നമിത മോഹൻ , 
വട ക്കും കര ഹൗസ് , ആലിൻചു വട് എന്ന വർ സമർപ്പിച്ച 
അപേക്ഷയിൻ മൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 29-4-2016 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേ തന്റെ അവകാശികളായി താഴെ 
പറയുന്ന 2 ( രണ്ട് ) 

പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


1 


കമ 


വയസ് 


പമീള , കെ . 


51 


ഭാര്യ 


പരേതനുമായുള്ള 


നമ്പർ 


ബന്ധം 


2 


സനൽദാസ് , സി . 


മകൻ 


32 


1 


നമിത മോഹൻ 


മകൾ 


20 


3 


സനിത , സി . 


മകൾ 


31 


2 


നവ്യ മോഹൻ 


18 


ഈ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തിരൂർ തഹശീൽദാർ മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ ത പാൽ മാർഗ്ഗ മായോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം തിരൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ജി1-13040 2020 . 


2020 ഡിസംബർ 21 . 


നമ്പർ ജി1-13281 / 2020 . 


2020 ഡിസംബർ 21 . 


അവ ക  ാശ 


അവ ക  ാ ശ 


തിരൂർ താ ലൂ ക്കിൽ 

കുറു മ്പ ആർ വില്ലേ ജിൽ 
ഏന്തീൻകുട്ടി , മാരാൻകുളമ്പിൽ ഹൗസ് , ചുങ്കം , പുന്നത്തല 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി 

സർട്ടി ഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ ഉമ്മു സൽമ , വി . , 
മാരാ ൻ കു ള മ്പിൽ ഹ സ് 

സമർപ്പിച്ച് 
അപേക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 11-12-2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേ തന്റെ അവകാശികളായി താഴെ 
പറയുന്ന 8 ( എട്ട് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരുർ താ ലൂ ക്കിൽ പുറ ത്തുർ വില്ലേ ജിൽ 
പാത്തീവികുട്ടി , ദൂസിയാക്കാനകത്ത് ഹൗസ് , പടിഞ്ഞാറേക്കര 
എന്നവർ മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി 

സർട്ടി ഫിക്കറ്റ് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തയുടെ മകൾ സന ബ് , 
ദൂ സിയാ ക്കാ ന കത്ത് ഹൗസ് , പടിഞ്ഞാ റേ ക്കര എന്ന വർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 1-11-2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 4 ( നാല് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


എന്ന വർ 


112 


27th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3349 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ഷഹർബാൻ 


മകൾ 


40 


1 


ജൂബെരിയ 


ഭാര്യ 


39 


2 


നൌഷാദ് 


മകൻ 


37 


2 


അബ്ദുൽ ഫാരിസ് , എ . കെ . 


മകൻ 


19 


3 


ഉമ്മുകുൽസു 


മകൾ 


33 


3 


മുഹമ്മദ് ബാസിത്ത് , എ . കെ . 


22 


>> 


4 


സനബ 


31 


4 


മുഹമ്മദ് അഫ്നാൽ , എ . കെ . 


9 


5 


മാതാവ് 


തായുമ്മ 


72 


അവ ക  ാ ശ 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
സർട്ടിഫിക്കറ്റ് 

കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തിരൂർ തഹശീൽദാർ മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി 

കഴിഞ്ഞാ ത പാൽ മാർഗ്ഗ മായോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം തിരൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 7 ) 


നമ്പർ ജി1-1304112020 . 


2020 ഡിസംബർ 21 . 


റഫ് . ജി1-13044 2020 . 


2020 ഡിസംബർ 21 . 


അവ ക  ാ ശ 


തിരൂർ താ ലൂ ക്കിൽ നിറമ രു തൂർ വില്ലേ ജിൽ 
പത്മിനി , 

കെ . പി , വടക്കുംകര ഹൗസ് , ആലിൻചുവട് . 
എന്നവർ മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി 

സർട്ടി ഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൾ നമിത മോഹൻ , 
വടക്കും കര ഹൗസ് , ആലിൻചു വട് എന്ന വർ സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 14-10-2016 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 2 ( രണ്ട് ) 

പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരൂർ താ ലൂ ക്കിൽ 

ക ൽ പ ക ഞ്ചേരി വില്ലേജിൽ 
കുഞ്ഞു അ മീറു ദ്ധീൻ , കരിങ്കപ്പാറ ഹൗസ് , തണ്ണീർച്ചാൽ 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഉമ്മാച്ചു , കരിങ്കപ്പാറ ഹൗസ് , 
തണ്ണീർച്ചാൽ എന്ന വർ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 

തീയ തി 

മ രി ച്ചു പോ യെന്നും 
പരേ തന്റെ അവകാശികളായി താഴെ പറ യു ന്ന 8 ( എട്ട് ) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ണ 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


13-1-2018-00 


നമ്പർ 


ബന്ധം 


1 


നമിത മോഹൻ 


മകൾ 


20 


നവ്യ മോഹൻ 


18 


>> 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


അവ കാശ 


1 


ഉമ്മാച്ചു 


ഭാര്യ 


60 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ള 
തിന് 

സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തിരൂർ തഹശീൽദാർ മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


മെമുന 


മകൾ 


45 


3 


അബ്ദുൽ അസീസ് 


മകൻ 


39 


4 


നൂർജഹാൻ 


മകൾ 


( 8 ) 


5 


കുതുബുദ്ധീൻ , കെ . പി . 


മകൻ 


36 


നമ്പർ ജി1-121812020 . 


2020 ഡിസംബർ 21 . 


6 


അബ്ദുൽ ഖാദർ കരിങ്കപ്പാറ 


35 


7 


അബ്ദുൽ കബീർ , കെ . പി . 


33 


> 


8 


കിളർ മഷ്ഹൂർ , കെ . പി . 


32 


അവ ക  ാശ 


തിരൂർ താ ലൂ ക്കിൽ 

ആ ത വ നാട് 

വില്ലേ ജിൽ 
സൈനുദ്ധീൻ , എ . കെ . , അത്തിക്കാട്ടിൽ ഹൗസ് , ആതവനാട് പി . ഒ . 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചു കിട്ടു ന്ന തി നായി 

സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ ജൂബ രി യ 
അത്തിക്കാട്ടിൽ ഹൗസ് എന്നവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 30-7-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 5 ( അഞ്ച് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം തിരൂർ തഹശീൽദാർ 


മുമ്പാകെ ഹാജരാകേണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽ 


മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Gaz , No. 171202 1 / DTP ( CLP ) . 


113 


3350 


KERALA GAZETTE 


[ [ PART III 


( 10 ) 


( 12 ) 


റഫ് . ജി1-13043 2020 . 


2020 ഡിസംബർ 21 . 


റഫ് . ജി1-5345 2019 . 


2020 ഡിസംബർ 21 . 


തിരൂർ താലൂക്കിൽ നിറമരുതൂർ വില്ലേജിൽ അഷ്റഫ് , പി . , 
പൊട്ടിന്റകത്ത് ഹൗസ് , താനൂർ , നിറ മ രു തൂർ എന്നയാൾ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ നസീമ മുതൽ പേർ , പൊട്ടിന്റകത്ത് ഹൗസ് 
എന്ന വർ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയ തിൽ ടിയാൻ 
17-10 - 2018 -ാം തീയതി മരിച്ചു പോ യെന്നും പരേ തന്റെ 
അ വ കാ ശികളായി 

പറ യു ന്ന 

( നാല് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരൂർ താലൂക്കിൽ താനൂർ വില്ലേജിൽ കൃഷ്ണൻകുട്ടി , 
ചെള്ളിക്കാട്ടിൽ , ബീച്ച് റോഡ് , താനൂർ എന്നയാൾ മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി 
നായി അവകാശ സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് 
പരേതന്റെ ഭാര്യ ശാന്തകുമാരി , ചെള്ളിക്കാട്ടിൽ , താനൂർ 
എന്ന വർ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയ തിൽ ടിയാൻ 

തീയതി മ രി ച്ചു പോ യെന്നും പരേ തന്റെ 
അ വ കാ ശികളായി 

പറ യു ന്ന ( മൂന്ന് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


27-3-2011-30 


താഴ 


3 


താഴ 


4 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


നമ്പർ 


ബന്ധം 


1 


നിഷാദ് 


മകൻ 


36 


1 


നസീമ 


ഭാര്യ 


44 


2 


നിഷ 


മകൾ 


38 


2 


അഫ്സൽ , പി . 


മകൻ 


24 


ശാന്തകുമാരി 


ഭാര്യ 


57 


3 


അർഷാദ് , പി . 


23 


>> 


4 


ഫാത്തിമ , പി . 


മാതാവ് 


66 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം തിരൂർ തഹശീൽദാർ 
മു കെ ഹാജരാകേണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെ ടു ത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജ രാകേ ണ്ട താണ് . 

അ വധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 13 ) 


റഫ് . ജി1-12963 2020 . 


2020 ഡിസംബർ 21 . 


( 11 ) 


റഫ് . ജി1-10947 2020 . 


2020 ഡിസംബർ 21 . 


തിരൂർ താലൂക്കിൽ നിറമരുതൂർ വില്ലേജിൽ പി . തമ്പാൻ , 
പ്രസാദ് ഭവൻ , മങ്ങാട് , നിറമരുതൂർ പി . ഒ . എന്നയാൾ 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ ഭാര്യ പമ കു മാരി , പ്രസാദ് ഭവൻ , മങ്ങാട് 

സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയ തിൽ ടിയാൻ 

തീയതി മരിച്ചു പോ യെന്നും പരേ തന്റെ 
അവ കാ ശികളായി 

പറ യു ന്ന ( നാല് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരൂർ താ ലൂ ക്കിൽ 

വള വ ന്നുർ വില്ലേ ജിൽ 
കൃഷ്ണൻ , എം . വി . , മണക്കാം വീട്ടിൽ ഹൗസ് , വളവന്നൂർ 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ മകൾ മീനാക്ഷി , മ ണക്കാം വീട്ടിൽ 
ഹൗസ് എന്നവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയ തിൽ ടിയാൻ 

തീയതി മരിച്ചു പോ യെന്നും പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്ന 5 ( അഞ്ച് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


എന്ന വർ 


ബന്ധ പ്പെട്ടി 


6-1-2009-00 


18-1-2011 - O 


താ ഴ 


4 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


കമ് 


പേര് 


പരേതനുമായുള്ള വയസ് 


1 


മീനാക്ഷി മണക്കാം വീട്ടിൽ 


മകൾ 


5 


നമ്പർ 


ബന്ധം 


2 


നളിനി , എം . 


64 


1 


മങ്ങാട് പ്രേമകുമാരി 


ഭാര്യ 


66 


3 


ശാഭ 


58 


2 


പ്രമോദ് കുമാർ 


മകൻ 


32 


4 


സുശീൽ കുമാർ 


മകൻ 


56 


3 


കൃഷ്ണപ്രസാദ് 


37 


5 


സുരേഷ് കുമാർ 


53 


> > 


4 


പ്രിയങ്ക , ടി . 


മകൾ 


27 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസ റ്റിൽ പ്രസിദ്ധ 
പ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . അവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം തിരൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
തിരൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


114 


